| Reg. No . രജി. നമ്പർ 
KL / TV ( N )/12 / 2006 - 2008 


Government of 

Kerala 
കേരള സർക്കാർ 

2008 


VERN 


ന 


18 


MENT OF 


KERAL 


नत्यानपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


- No. 


Vol. LIII ) 
വാല്യം 53 


25th March 2008 

2008 മാർച്ച് 25 
5th Chaithra 1930 
- 1930 ചൈതം 5 


13 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ബി1- 3811 / CR . 


2007 ഡിസംബർ 15. 


- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 3811 /RA നമ്പരായി 
രജിസ്ട്രർ ചെയ്തിട്ടുള്ള കോതമംഗലം താലൂക്ക്, പനങ്കര 
മുസ്ലീം പള്ളി ( പനങ്കര ജുമാ മസ്ജിദ്) വക കോതമംഗലം 
താലൂക്കിൽ കടവൂർ വില്ലേജിൽ സർവെ 1022 / 1/ 3 - ൽ 11.750 
സെന്റ് സ്ഥലം സെന്റൊന്നിന് 2 ,000 രൂപയിൽ കുറയാത്ത 
വിലയ്ക്കും സർവെ 1016/ 1/5 - ൽ 3 സെന്റ് വസ്ത്രവും അതിലി 
രുപ്പ് ഓടു മേഞ്ഞ വീടും മൊത്തം 75, 000 രൂപയിൽ കുറയാത്ത 
വിലയ്ക്കും വിൽപന നടത്തുന്നതിന് ബോർഡിന്റെ അനുമതി 
ആവശ്യപ്പെട്ട് വഖഫ് അധികാരികൾ അപേക്ഷ സമർപ്പിച്ചി 
ര 1 ക്ക - 1 2 . ഇ ത 
സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ 
അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസ 
ത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ്, വി. ഐ . പി . റോഡ്, കലൂർ, എറണാകുളം, 
കൊച്ചി - 17 എന്ന വിലാ സ ത്തിൽ രേഖാമൂലം സമർപ്പി 
ക്കേണ്ടതാണ്. 


നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന മേൽപ്പറഞ്ഞ 
യാതൊന്നും യാതൊരു കാരണവശാലും ബോർഡ് പരിഗണി 
ക്കുന്നതല്ലെന്ന് ബന്ധ പ്പെട്ട എല്ലാ വ രേ യും ഇതി നാൽ 
അറിയിക്കുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഓഫീസ്, വി. ഐ . പി. റോഡ്, 


( ഒപ്പ്) 


